Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി ട 


തിരുവനന്തപുരം, 5th January 2021 
വാല്യം 10 ചൊവ്വ നത്തു നമ്പര്‍ 
1196 ധനു 21 1 
Vol. X Thiruvananthapuram, ബേ No. 
1942 പൌഷം 15 
Tuesday 


15th Pousha 1942 








PART Ii 


Dairy Development Department 


REGISTRATION CERTIFICATE 6. ജില്ല--പത്തനാതിട്ട. 
7. പ്രവര്‍ത്തന പരിധി---പള്ളി ക്കല്‍ പഞ്ചായത്തിലെ 
No. C-778/2018/R.Dis. 16th March 2020. വാര്‍ഡ്‌-10, വാര്‍ഡ്‌-9 (ഭാഗികം) വാര്‍ഡുകളില്‍ ഉള്‍പ്പെട്ട 
അമ്മകണ്ടകര (വാര്‍ഡ്‌ 10), മേലുട്‌ (വാര്‍ഡ്‌ 9)-ലെ 
I do hereby certify in exercise of the powers കരിങ്കൂറ്റിക്കല്‍, പന്നിവേലിക്കല്‍, ഉദയഗിരി, ഇടത്തറ 
conferred on me under Section 7 of the Kerala ചരുവില്‍ ഭാഗം, കിീപ്പള്ളില്‍, പതിനാലാം മൈല്‍ 
Co-operative Societies Act, 1969 (Act 21 of 1969) that the ഉള്‍പ്പെട്ട വടക്ക്‌ -എം. സി. റോഡ്‌, തെക്ക്‌ -കെ. പി. 
following society, the particulars which is furnished in the റോഡ്‌, കിഴക്ക്‌-പെരിങ്ങനാട്‌ വില്ലേജ്‌ പടി, കൊറ്റംകോട്‌ 
Categorical Statement is registered by me today as റോഡ്‌, പടിഞ്ഞാറ്-പാലവിളപ്പടി, വട്ടംതിട്ട, കശുവണ്ടി 
a Co-operative Society under the said Act, on the basis ഫാക്ടറി -പന്നിവേലിക്കല്‍ റോഡും, പഞ്ചായത്ത്‌ 
of limited liability and that the byelaws of the അതിര്‍ത്തിയും വരുന്ന പ്രദേശങ്ങള്‍ [പവര്‍ത്തന 
undermentioned society is also hereby registered under ഒമപ്ലജാണ്‌, 
the said section. 8. EMOBDSO— Blaiioro, 


തരംതിരിച്ചുള്ള പട്ടിക 9. പ്രധാന ഉദ്ദേശ്യങ്ങള്‍ പാല്‍ സംഭരണവും വിതരണവും. 


S S . 10. അംഗീകൃത ഓഹരി മൂലധനം 1,00,000. 
1. സംഘത്തിന്റെ പേര്‍ --മേലൂട ക്ഷീരോല്‍പാദക 


സഹകരണ സംഘം ക്ട്ടിപ്തം നമ്പര്‍ പി.റ്റി. 
175 (ഡി) ആപ്കോസ്‌. 


11. സംഘത്തിന്‌ ആകെ വാങ്ങാവുന്ന കടം--വായ്പ 
കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 
മൂലധനം, സഞ്ചിതമായ കരുതല്‍ ധനം, കെട്ടിടനിധി 


2, രജിസ്റ്റര്‍ ചെയ്ത തീയതി--16-3-2020. എന്നിവയുടെ ആകെ തുകയില്‍നിന്നും സഞ്ചിതമായ 
3. മേല്‍വിലാസം-മേലൂട്‌ ക്ഷീരോല്‍പാദക സഹകരണ നഷ്ടങ്ങള്‍ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയില്‍ 
സംഘം ക്ലിപ്തം നമ്പര്‍ പി.റ്റി. 175 (ഡി) കവിയാന്‍ പാടുള്ളതല്ല. 
ആപ്കോസ്‌, മേലൂട്‌ ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂടി 
4. പോസ്റ്റോഫീസ്‌--മേലൂട-691 823. ഡയറക്ടറുടെ കാര്യാലയം, (ഒപ്പ) 
ട, താലൂക്ക്‌__അടൂര്‍. പത്തനംതിട്ട. ഡെപ്യ്യൂട്ടി ഡയറക്ടര്‍. 


Gaz. No. 1/2021/DTP (Dairy Development). 


207 


Sth Jan. 2021] 


DAIRY DEVELOPMENT DEPARTMENT 





ക്ഷീര വികസന വകുപ്പ്‌ 
ഡെപ്യ്യൂട്ടി ഡയറക്ടറുടെ നടപടിര്രമം 


(ഹാജര്‍ : എ. അനുപമ, ഡെപ്യ്യൂട്ടി ഡയറക്ടര്‍?) 


നമ്പര്‍ സി-1269/2015. 2020 ഒക്ടോബര്‍ 23. 


വിഷയം--- ക്ഷീരവികസന വകുപ്പ്‌---ആലപ്പുഴ, കുട്ടനാട്‌ 
താലൂക്കില്‍ വെളിയനാട്‌ ബ്ലോക്കിലെ 
കുമരങ്കരി ക്ഷീരോത്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ എ. 254 (ഡി) 
ആപ്കോസ്‌, നീലംപേരൂര്‍ ക്ഷീരോത്പാദക 
നമ്പര്‍ 
എ. 59 (ഡി) ആപ്കോസ്‌, മുട്ടാര്‍ വെസ്റ്റ്‌ 





സഹകരണ സംഘം ക്ലിപ്തം 
ക്ഷീരോത്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ 207 (ഡി) ആപ്കോസ്‌ 
എന്നി ക്ഷീര സംഘങ്ങള്‍ സമാപ്തീകരിച്ചു 
കൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം---(1) ക്ഷീരവികസന വകുപ്പ്‌, ഡയറക്ടറുടെ 


സി, 13905/2015 നമ്പര്‍ കത്ത്‌. 


ഓഫീസിലെ 


(2) 


ഈ 1-7-2017-ലെ 


സി 1269/2015 നമ്പര്‍ ഉത്തരവ്‌. 


(3) വെളിയനാട്‌ ക്ഷീരവികസന ഓഫീസറുടെ 
104/2020, 105/2020, 


106/2020 എന്നീ നമ്പര്‍ കത്തുകള്‍. 


4-11-2020-ലെ 


(4) കേരള ഗസ്റ്റ്‌ വിഞ്ജാപനം വാല്യം 8 
൮), നമ്പര്‍ 49, തീയതി 10-12-2019. 


ആലപ്പുഴ ജില്ലയില്‍ കുട്ടനാട്‌ താലൂക്കില്‍ വെളിയനാട്‌ 
ബ്ലോക്കിലെ വെളിയനാട്‌ ഗ്രാമപഞ്ചായത്തില്‍ 3, 4 വാര്‍ഡുകളില്‍ 
,്രവര്‍ത്തിച്ചിരുന്ന കുമരങ്കരി ക്ഷീരോത്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ എ. 254 (ഡി) ആപ്കോസ്‌, കുട്ടനാട്‌ 
താലൂക്കില്‍ വെളിയനാട്‌ ബ്ലോക്കിലെ നീലംപേരൂര്‍ (ഗാമ 
പഞ്ചായത്തില്‍ പ്രവര്‍ത്തിച്ചിരുന്ന നീലംപേരൂര്‍ ക്ഷീരോത്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എ. 59 (ഡി) ആപ്കോസ്‌, 
കുട്ട നാട്‌ താലൂക്കില്‍ വെളിയനാട്‌ ബ്ലോക്കിലെ മൂട്ടാര്‍ 
പഞ്ചായത്തില്‍ 4, 5, 8 വാര്‍ഡുകളില്‍ പ്രവര്‍ത്തിച്ചിരുന്ന മുട്ടാര്‍ 
വെസ്റ്റ്‌ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
എ. 207 (ഡി) ആപ്കോസ്‌ എന്നീ ക്ഷീര സംഘങ്ങള്‍ 
വര്‍ഷങ്ങളായി പ്രവര്‍ത്തനരഹിതമാവുകയും തുടര്‍ന്ന്‌ പ്രവര്‍ത്തി 
പ്പിക്കുവാന്‍ യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത സാഹചര്യത്തില്‍ 
ടി സംഘം സമാപ്തികരിക്കുന്നതിനുള്ള നടപടികള്‍ 
സ്വീകരിക്കുന്നതിനായി പരാമര്‍ശം (1) പപകാരമുള്ള 
ഡയറക്‌ ടറൂുടെ നിര്‍ദ്ദേശത്തെ തുടര്‍ന്ന്‌ വെളിയനാട്‌ ക്ഷീര 
വികസന ഓഫീസറെ ലിക്ചിഡേറ്ററായി നിയമിച്ച്‌ ഉത്തരവായിരുന്നു. 
ആയത്‌ അനുസരിച്ച്‌ പരാമര്‍ശം (2) പ്രകാരം ടി സംഘങ്ങള്‍ 
സമാപ്തീകരിക്കുന്നതിന്‌, നടപടികള്‍ സ്വീകരിച്ച്‌ വരുന്നതിനാല്‍ 
ഇതിന്മേല്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
രണ്ട്‌ മാസത്തിനുള്ളില്‍ വെളിയനാട്‌ ക്ഷീരവികസന 
ഓഫീസര്‍-നെ രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും യാതൊരു 
ആക്ഷേപവും നിശ്ചിത തീയതിയില്‍ ലഭിക്കുന്നില്ലായെങ്കില്‍ 
ഇനിയൊരു അറിയിപ്പ്‌ കൂടാതെ സംഘം സമാപ്തീകരിക്കുന്ന 
താണെന്നും കാണിച്ച്‌ കേരള ഗസറ്റില്‍ വിജ്ഞാപനം 
നല്‍കിയിരുന്നു. സംഘം സമാപ്തീകരിക്കുന്നതിന്‌ തുടര്‍ന്നുള്ള 
നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ പരാമര്‍ശം (3) പ്രകാരം വെളിയനാട്‌ 
ക്ഷീരവികസന ഓഫീസര്‍ അപേക്ഷ സമര്‍പ്പിച്ചിരിക്കുന്നു. 


208 


ഉത്തരവ്‌ 


മേല്‍ പരാമര്‍ശ പ്രകാരം വര്‍ഷങ്ങളായി പ്രവര്‍ത്തനരഹിത 
മായിരുന്ന കുട്ടനാട്‌ താലൂക്കില്‍ വെളിയനാട്‌ ബ്ലോക്കിലെ 
കുമരങ്കരി ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
എ. 254 (ഡി) ആപ്കോസ്‌, നീലംപേരൂര്‍ ക്ഷീരോത്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എ. 59 (ഡി) ആപ്കോസ്‌, 
മുട്ടാര്‍ വെസ്റ്റ്‌ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പര്‍ എ. 207 (ഡി) ആപ്കോസ്‌ എന്നീ ക്ഷീര സംഘങ്ങള്‍ 
തുടര്‍ന്ന്‌ പ്രവര്‍ത്തിപ്പിക്കാന്‍ യാതൊരു സാദ്ധൃതയുമില്ലാ എന്ന്‌ 
ഉത്തമ ബോദ്ധ്യമുള്ള തിനാല്‍ 1969-ലെ കേരള സഹകരണ 
നിയമത്തിലെ വകുപ്പ്‌ 74 പ്രകാരം ടി സംഘത്തിന്റെ 
പ്രവര്‍ത്തനം സമാപ്തീകരിച്ചുകൊണ്ട്‌ (രജിസ്‌ട്രേഷന്‍ റദ്‌ 
ചെയ്തുകൊണ്ട്‌?) ഇതിനാല്‍ ഉത്തരവാകുന്നു. 


ക്ഷീര വികസന വകുപ്പ്‌ ഡെപ്യൂടി, 
ഡയറക്ടറുടെ കാര്യാലയം, 


ആലപ്പുഴ. 


(പ്പ) 


ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


ക്ഷീര വികസന വകുപ്പ്‌ 
ഡെപ്യ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


(ഹാജര്‍ : ശ്രീ. ജയസുജീഷ്‌, ജെ. എസ്‌.) 


നമ്പര്‍ ഇ.-4997/2018. 2020 ഒക്ടോബര്‍ 21. 


വിഷയം: ക്ഷീരവികസന വകുപ്പ്‌-പാലക്കാട്‌- 
കുലുക്കല്ലൂര്‍ ക്ഷീരോത്പാദക സഹകരണ 
സംഘം, ക്ലിപ്തം നമ്പര്‍ പി. 341(ഡി) 
ആപ്കോസിന്റെ രജിസ്ട്രേഷന്‍ റദ്ദു ചെയ്തു 
കൊണ്ട്‌ ഉത്തരവാകുന്നു. 





പരാമര്‍ശം:--(1) കുലുക്കല്ലൂര്‍ ക്ഷീര സംഘം ചീഫ്‌ 
പ്രൊമോട്ടറുടെ 19-7-2017-ലെ അപേക്ഷ 


(2) ഈ ഓഫീസിലെ 21-3-2018-ലെ 
സി,3599/2017 നമ്പര്‍ കത്ത്‌. 


(൫ സ 26068/2015 പ്രകാരം കുലുക്കല്ലൂര്‍ 
ക്ഷീര സംഘം ബഹു: ഹൈക്കോടതിയില്‍ 
ഫയല്‍ ചെയ്ത ഹര്‍ജി. 


(4) WPC 29865/2018 പ്രകാരമുള്ള 
ഹര്‍ജിയിന്മേല്‍ ബഹു: ഹൈക്കോടതി 
പുറപ്പെടുവിച്ച 21-8-2019-ലെ ഉത്തരവ്‌. 

(൭) സ. ഉ. (സാധാ) നമ്പര്‍ 11/2019/ഡി.ഡി. 
തീയതി 26-2-2020 


പാലക്കാട്‌ ജില്ലയിലെ പട്ടാമ്പി ബ്ലോക്കില്‍പ്പെട്ട കുലുക്കല്ലൂര്‍ 
രഗാമപഞ്ചായത്തിലെ 10, 11 വാര്‍ഡുകള്‍ പ്രവര്‍ത്തന 
പരിധിയാക്കി 28-7-2015-ന്‌ രജിസ്റ്റര്‍ ചെയ്ത കുലുക്കല്ലൂര്‍ 
ക്ഷീരോല്‍പ്പാഠാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
പി. 341 (ഡി) ആപ്കോസ്‌ കേരള സഹകരണ നിയമം 
ചട്ടം 7, 8 എന്നിവ അനുശാസിക്കുന്ന പ്രകാരം നിര്‍ദ്ദിഷ്ട 
സമയ പരിധിക്കകം പ്രവര്‍ത്തനം ആരംഭിക്കുകയോ പ്രഥമ 
പൊതുയോഗം കൂടുകയോ ചെയ്തിട്ടില്ലാത്തതാണ്‌. 
തൂടര്‍ന്ന്‌ നിര്‍ദ്ദിഷ്ട സമയ പരിധിക്കൂശേഷം, സംഘം 
പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന്‌ 
പരാമര്‍ശം (1) പ്രകാരം ചീഫ്‌ പ്രൊമോട്ടര്‍ അപേക്ഷ 
സമര്‍പ്പിക്കുകയും ആയത്‌ ചട്ടവിരുദ്ധമായതിനാല്‍ നിര്‍ദ്ദിഷ്ട 
സമയ പരിധിക്കുശേഷം പൊതുയോഗം വിളിച്ച്‌ ചേര്‍ക്കുന്നതിന്‌ 
അനുമതി നല്‍കാന്‍ നിര്‍വ്വാഹമില്ലലെന്ന്‌ പരാമര്‍ശം (2) പ്രകാരം 
അറിയിച്ചിട്ടുള്ളതുമാണ്‌. 


Sth Jan. 2021] 


DAIRY DEVELOPMENT DEPARTMENT 





തുടര്‍ന്ന്‌ കുലുക്കല്ലൂര്‍ ക്ഷീര സംഘം ഈ നടപടിയിന്മേല്‍ 
കേരള സഹകരണ നിയമം വകുപ്പ്‌ 101 പ്രകാരം സര്‍ക്കാരിന്‌ 
അപ്പീല്‍ സമര്‍പ്പിച്ചശേഷം ബഹു.ഹൈക്കോടതിയില്‍ 
പരാമര്‍ശം (3) പ്രകാരം ഹര്‍ജി ഫയല്‍ ചെയ്യുകയും ചെയ്തു. 
(്പസ്തൂത ഹര്‍ജി പരിഗണിച്ച ബഹു.ഹൈക്കോടതി 
അപേക്ഷകന്റെ അപ്പീല്‍ രണ്ട്‌ മാസത്തിനുള്ളില്‍ നിയമപ്രകാരം 
തീര്‍പ്പാക്കുന്നതിന്‌ പരാമര്‍ശം (4) പ്രകാരം ഉത്തരവാകുകയുണ്ടായി. 
ആയത്‌ പ്രകാരം സര്‍ക്കാര്‍ കുലുക്കല്ലൂര്‍ ക്ഷീര സംഘത്തിന്റെ 
അപ്പീല്‍ പരിഗണിക്കുകയും കുലുക്കല്ലൂര്‍ ക്ഷീര സംഘത്തിന്റെ 
ര്രവര്‍ത്തനം തുടങ്ങുന്നതിന്‌ അനുമതി നിഷേധിച്ച ക്ഷീര 
വികസന വകുപ്പിന്റെ നടപടി ശരി വെച്ച്‌ പരാമര്‍ശം (5) 
പ്രകാരം ഉത്തരവാകുകയും ചെയ്തു. 


ഉത്തരവ്‌ 


മേല്‍ സാഹചര്യത്തില്‍ രജിസ്റ്റര്‍ ചെയ്ത ശേഷം കേരള 
സഹകരണ നിയമം ചട്ടം 7 പ്രകാരം 6 മാസത്തിനകം 
പ്രവര്‍ത്തനം ആരംഭിക്കാതിരുന്ന കുലുക്കല്ലൂര്‍ ക്ഷിരോത്പാദന 


250 


സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ പി. 341( v1) 
ആപ്കോസിന്റെ രജിസ്ദ്രേഷന്‍ കേരള സഹകരണ നിയമം 
വകുപ്പ്‌ 74 (പകാരം റദ്്‌ ചെയ്തുകൊണ്ട്‌ ഇതിനാല്‍ 
ഉത്തരവാകുന്നു. സംഘം രൂപീകരിക്കുന്നതിനായി ചീഫ്‌ 
പ്രൊമോട്ടര്‍ ക്ഷീര കര്‍ഷകരില്‍ നിന്നും പിരിച്ചെടുത്ത ഓഹരി 
തുക പൂര്‍ണ്ണമായും ബന്ധപ്പെട്ട ക്ഷീര കര്‍ഷകര്‍ക്ക്‌ തിരികെ 
നല്‍കി രസീത്‌ വാങ്ങി ആയതിന്റെ അസല്‍ ഈ ഓഫീസില്‍ 


ക്ഷീര വികസന ഓഫീസര്‍ മുഖാന്തിരം സമര്‍പ്പിക്കേണ്ടതാണ്‌. 


ക്ഷീര വികസന വകുപ്പ്‌ ഡെപ്യൂടി 
ഡയറക്ടറുടെ കാര്യാലയം, 


(പ്പ) 


പാലക്കാട്‌. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


